PART IV 
Private Advertisements and Miscellaneous Notifications 


Before the Hon ble District Court, 

Thiruvananthapuram 
0 . P. ( GUARDIAN AND W ARD ) No . 242 OF 2007 
Petitioner : 

K . Shakeela Beevi w /o Late P. K . Nissar, B -33 , 
Government N .GO . Quarters , Observatary 
Compound, Museum P . O ., Thycaud Village , 

Thiruvananthapuram . 
Counter petitioners : — Nil. 

Whereas the above petitioner applied to this court for 
issue of Guardianship Certificate for collection of debt 
from the Kerala State Insurance Department due to the 
deceased P . K . Nissar who was employed in the Kerala 
Legislation Department. It is hereby notified that objection 
if any to the grant of the same in favour of the petitioners 
shall be filed before this court on or before 
2 - 1- 2008 failing which the application will be allowed as 
if there is no objection . 

J. MoNY , 
Advocate. 


In the Hon ble Sub - Court, Kochi 

Succession 0 . P . No. 12/2007 
| Petitioners: 

1. K . C . George , s /o K . C . Chacko , Aged 54 , 

Kollannur House , 14 / 1962, Grace Villa , 
Nazareth , Kochi- 2 . 

2 . Baby Cherutty, w / o Cherutty , Aged 57, 
residing at Thannikal, Chellessery House , 
Kalathod , 

- Ollukkara P . 0 . 
Respondent: - Nil 

Petition for the grant of succession certificate in 
the assets of late K . V . Chacko , alias K . V . 

Chakkunny 

Take notice that the above petition for the grant of 
succession certificate to empower the petitioners to receive 
a sum of Rs. 2 , 10 ,222 . 70 lying in the S . B . A / c 
maintained in the Catholic Syrian Bank , Thoppumpady 
Branch , by the father of the petitioners , late Shri. K . V . 
Chacko , alias K . V . Chakkunny who died intestate on 10th 
August 2007 at his residence Grace Villa , C . C . 14 /1962 , 
Nazareth , Kochi- 2 stand posted to 6 - 1 - 2008 at 11 a.m . If 
you wish to oppose the petition you should appear before 
this Hon ble Court on that date either in person or 
through pleader. Otherwise the petition will be decided 
in your absence. 

C . SANKUNNY , 
Kochi. 

Counsil for the Petitioners. 


ആലപ്പുഴ ജില്ലാ കോടതി മുമ്പാകെ 

- 0 . P. ( G & W ) No. 68 /2007 
ഹർജിക്കാരി: 

- 1 . Aisha w /o Late Makkarukutty , 
Kannarappallil , Arookutty , Norat Darulharam , 
Arookutty , Cherthala. 

2 . Mohammed Habees Aged 8 years 

s/ o Makkarukutty , do . do. 
സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
ഒന്നാം ഹർജിക്കാരിയുടെ ഭർത്താവും രണ്ടാം ഹർജിക്കാരന്റെ 
പിതാവുമായ , 27 - 5 - 2002 - ൽ മരിച്ച മക്കാരുക്കുട്ടിയുടെ വകയും 
ടിയാന് പാണാവള്ളി സബ് രജിസ്റ്ററിലെ 2600 / 02 -ാം നമ്പർ 
ഭാഗ ഉടമ്പടി പ്രകാരം അവകാശം സിദ്ധിച്ചതു മായ പട്ടിക 
വസ്തു വിൽക്കുന്നതിനും ടി വസ്തുവിൽ മൈനർ മുഹമ്മദ് 
ഹബീസിന്റെ അവകാശം സംര ക്ഷിച്ചും, ടിയാന്റെ രക്ഷ 
കർത്താവായ ഒന്നാം ഹർജി ടിയാന്റെ നിയമാനുസൃത രക്ഷ 
കർത്താവും മാനേജരുമായി നിയമിച്ചും ടി വസ്തു വിൽക്കുന്ന 
തിന് ചുമതലപ്പെടുത്തിയും ഉത്തര വാകണമെന്ന് കാണിച്ച് 
ബോധിപ്പിച്ചിട്ടുള്ള ടി ഹർജി 2008-ാമാണ്ട് ജനുവരി മാസം 21 -ാം 
തീയതി അ വധി വച്ചി രി പ്പു ള്ളതാകയാൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി ദിവസം പകൽ 
11 മണിക്ക് ടി കോടതി മുമ്പാകെ ഹാജരായി 
ബോധിപ്പിക്കാത്തപക്ഷം ആക്ഷേ പ മി ല്ലെന്ന് കണ്ട് ഹർജി 
തീർച്ച ചെയ്യുന്നതാണെന്ന വിവരം തെര്യപ്പെടുത്തുന്നു. 


വിചാരണ 21 - 1 - 2008 . 


ആലപ്പുഴ. 


പി . സി . മാത്യു , 
അഡ്വക്കേറ്റ്. 


